| Reg . No . രജി. നമ്പർ 
KL / TV ( N )/12 / 2006 - 2008 


5 


Government of 

Kerala 
കേരള സർക്കാർ 

2008 


സ 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LIII 


THIRUVANANTHAPURAM , TUESDAY 


No. 


29th January 2008 
2008 ജനുവരി 29 
9th Magha 1929 
| 1929 മാഘം 9 


വാല്യം 53 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


തിരുവനന്തപുരം ജില്ലാ കോടതി മുമ്പാകെ 
-- OP ( G & W ) No . 251 of 2007 


ഹർജിക്കാർ: 

1. കുമാരി ഉഷ 

w / o Late ഗോപിനാഥനായർ, 
മടത്തുവിളാകത്തു വീട്, പാങ്ങപ്പാറ, 
കാര്യവട്ടം പി . ഒ ., 
- തിരുവനന്തപുരം 


2. ടിയിൽ മൈനർ 13 വയസ്സുള്ള അൻജുഗോപിനാഥ് 


3. ടിയിൽ മൈനർ 11 വയസ്സുള്ള അരുൺ ഗോപിനാഥ് 


സാ 


എതിർകക്ഷികൾ : ഇല്ല . 


സകലമാനപേരേയും തെര്യപ്പെടുത്തുന്നത് 
- ഒന്നാം ഹർജിക്കാരിയുടെ ഭർത്താവും രണ്ടും മൂന്നും 
ഹർജി ക്കാ രുടെ പിതാ വു മാ യി രുന്ന മര ണ പ്പെട്ടു പോയ 
ഗോപി നാഥൻ നായരുടെ വക യാ യിരു ന്നതും ടിയാന്റെ 
മരണശേഷം നിയമമനുസരിച്ച് അവകാശികൾക്ക് സിദ്ധിച്ചതു 
മായ തിരു വ ന ന്ത പുരം ജില്ല യിൽ മേൽ തോന്നാ ക്ക ൽ 
വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 4 - ൽ റീസർവെ 447 / 7 - ൽ 3 ആർ 
50 ചതുരശ്ര മീറ്ററും, 448 /7 - ൽ 3 ആർ 20 ചതുരശ്ര മീറ്ററും 
455 / 3- ൽ 40 ചതുരശ്ര മീറ്ററും വസ്തുവകകളിൽ മൈനർ 2 
3 -ം ഹർജിക്കാർക്ക് അവകാശപ്പെട്ട 2/ 3 വീതം വിറ്റ് പകരം 
വസ്തു വാങ്ങാൻ ഒന്നാം ഹർജികക്ഷിയെ അനുവദിക്കണ 
മെന്നും മറ്റും ബോധിപ്പിച്ചിട്ടുള്ള ഈ ഹർജി യിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം വിചാരണ 
തീയതിയായ 11 - 2 - 2008 പകൽ 11 മണിക്ക് ഈ കോടതി 
മുമ്പാകെ ഹാജരായി ബോധിപ്പിച്ചുകൊള്ളണ്ടതും അല്ലാത്ത 
പക്ഷം ആർക്കും ആക്ഷേപം ഇല്ലെന്നുകണ്ട് ഹർജി തീർച്ചപ്പെ 
ടുത്തുന്നതുമാണ്. 


ശ്രീഭദ്രൻ, എസ്., 


ഹർജിക്കാർഭാഗം അഡ്വക്കേറ്റ്. 


തൃശ്ശൂർ ഫസ്റ്റ് അഡീഷണൽ സബ്ബ് കോടതി മുമ്പാകെ 

I. P . 20/ 2006 


മൂവാറ്റുപുഴ സബ് കോടതി മുമ്പാകെ 

OP (Suc ) 6/2007 


ഹർജിക്കാർ: 


ഹർജിക്കാർ : 


( 1) ചാവക്കാട് താലൂക്ക്, വാടാ ന പ്പിള്ളി വില്ലേജ് 
ദേശത്ത് വെളുത്തേടത്ത് അപ്പുനായർ മകൻ മുരളീ 
ധരൻ. 


1. ലാലു ജോർജ്ജ്, w/ o എൽദോസ് പോൾ 
(Late ) , 

ഞാട്ടും കാലാ യിൽ വീട്, തക്കാ രി യൂർ 
വില്ലേജ്, 

കോതമംഗലം താലൂക്ക്, ടിയാനെ പ്രതിനിധീക 
മുക്ത്യാർകാരൻ വി. റ്റി . വർഗീസ്, വള്ളാട്ടേത്ത് 

കക്കുടാമൺ പി. ഒ., കന്നാംപള്ളി, റാന്നി, പത്ത 
നംതിട്ട . 


രിച്ച് 
വീട്, 


2. ഗ്രബിയേൽ പോൾ എൽദോസ് s/ o 
എൽദോസ് പോൾ, 
( Late ) ഞാട്ടുംകാലായിൽ വീട്, തൃക്കാരിയൂർ 

വില്ലേജ്, കോതമംഗലം താലൂക്ക്, മൈനർ, ടിയാനെ 

പ്രതിനിധീകരിച്ച് നെക്സ്റ്റ് ഫണ്ട് വി . റ്റി . വർഗീ 
സ്, 

വള്ളാട്ടേത്ത് വീട്, കക്കുടാമൺ പി . ഒ., കന്നാം 
പള്ളി, 

റാന്നി, പത്തനംതിട്ട . 


(2) 1 -ാം നമ്പറുകാരൻ ഭാര്യ രമ. 

(3) 1- 2-0 നമ്പറുകാർ മകൾ ഷിജിത . 
എതിർ കക്ഷികൾ: 
( 1) ചാവക്കാട് താലൂക്ക്, വലപ്പാട് വില്ലേജ് പള്ളിപ്രം 

ദേശത്ത് വലിയകത്ത് ഷൌക്കത്തലി മകൻ ജലീൽ. 
- (2) 1-ാം നമ്പരുകാരൻ ഭാര്യ ടിയിൽ താമസം സബീന . 

മേൽ നമ്പരിലെ ഒന്നാം എതിർകക്ഷിയെ നിർദ്ധനനായി 
| പ്രഖ്യാപിക്കുന്നതിനും 1 -ാം എതിർകക്ഷി 2 -ാം എതിർകക്ഷി 

പേരിൽ തൃപ്രയാർ സബ് രജിസ്ട്രാർ 2006 - ൽ 880 -ാം നമ്പ 
രായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള തീറാധാരം 1 -ാം എതിർകക്ഷി 
ടിയാന്റെ കടക്കാരെ തോൽപ്പിക്കുന്നതിനുവേണ്ടി 2 -ാം എതിർക 
ക്ഷിക്ക് തീറുവിറ്റതിനാൽ ടി ആധാരം ദുർബലപ്പെടുത്തി കിട്ടു 
ന്നതിനും മറ്റും വേണ്ടി ബോധിപ്പിച്ച മേൽ നമ്പർ ഹർജി 13 - 2 
- 2008 - ന് വിചാരണയ്ക്ക് വച്ചിരിക്കുന്നു. ടി ഹർജി അനുവദി 
ക്കുന്ന കാര്യത്തിൽ ആർക്കെങ്കിലും ആക്ഷേപംഉണ്ടെങ്കിൽ ടി 
തീയതി രാവിലെ 11 മണിക്ക് കോടതിയിൽ ഹാജരായി 
ആക്ഷേപം ബോധിപ്പിക്കേണ്ടതാണെന്നുള്ള വിവരം ഇതിനാൽ 
അറിയിക്കുന്നു . 


- 3. ഗ്രബിയ എൽദോസ്, d /o എൽദോസ് പോൾ 
(Late ), 

ഞാട്ടും കാലാ യിൽ വീട്, തൃക്കാരിയൂർ 
വില്ലേജ്, 

കോതമംഗലം താലൂക്ക്, ടിയാനെ പ്രതിനിധീക 
രിച്ച് 

നെക്സ്റ്റ് ഫണ്ട് വി . റ്റി. വർഗീസ്, വള്ളാ 
ട്ടേത്ത് വീട്, 

കക്കുടാ 
മൺ പി . ഒ ., കന്നാംപള്ളി, റാന്നി, പത്തനംതിട്ട. 


തൃശ്ശൂർ, 
5 - 1 - 2008 . 


- പി. സി. ആന്റണി, 
ഹർജിക്കാർഭാഗം അഡ്വക്കേറ്റ്. 


എതിർകക്ഷി: - ഇല്ല . 


Before the Honourable II Additional District Court, 

Ernakulam 

| G. ( O . P .) No. 854/ 2007 
Petitioner : 

Jamuna Rosh 


മേൽ നമ്പർ കേസിൽ 1 -ാം ഹർജിക്കാരിയുടെ ഭർത്താവും 
2 - 3 - 0 ഹർജിക്കാരുടെ പിതാവുമായ കോതമംഗലം താലൂക്ക്, 
തൃക്കാരിയൂർ വില്ലേജ്, ഞാട്ടുംകാലായിൽ വീട്ടിൽ എൽദോസ് 
പോൾ മരിച്ചുപോയിട്ടുള്ളതും, ടിയാളുടെ പേരിൽ സ്റ്റേറ്റ് ബാങ്ക് 
ഓഫ് ട്രാവൻകൂർ കോത മം ഗലം ശാഖ യിലുള്ള 
F . D . No . 186752 -ലുള്ള 3 ,78, 672 രൂപയും പലിശ യും , 
അക്കൗണ്ട് നമ്പർ 57010333887 -ലുള്ള 2, 63 ,227 രൂപയും പലി 
ശയും മേടിച്ചെടുക്കുന്നതിന്, ഹർജിക്കാരെ ടി എൽദോസ് 

പ ാ ള ി ല ന 
പിന്തു ടർച്ചാ അ വ കാ ശി ക ളായി കണ്ട് സക് സ ഷൻ 
സർട്ടിഫിക്കറ്റ് നൽകണം എന്നാവശ്യപ്പെട്ട് ബോധിപ്പിച്ചിരിക്കുന്ന 
ഹർജി 26 - 2 - 2008 -ാം തീയതി രാവിലെ 11 മണിക്ക് വിചാരണ 
ക്കായി വച്ചിരിക്കു ന്ന താ ണ്. ടി കേസിൽ ആർ ക്കെ ങ്കിലും 
എന്തെങ്കിലും ആക്ഷേപം ബോധിപ്പിക്കുവാനുണ്ടെങ്കിൽ നേരി 
ട്ടോ അഡ്വക്കേറ്റ് മുഖാന്തിരമോ ഹാജരായി ബോധിപ്പിക്കേണ്ട 
തും , അല്ലാത്ത പക്ഷം തർക്കമില്ലെന്ന്കണ്ട് കേസ് തീർച്ച 
ച യ്യ 

- ന്ന 
താണെന്നുള്ള വിവരം ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു . 


| Respondent : 

Nil 
| Notice is hereby given to all interested, if any, that 
the petitioner Jamuna Rosh , w / o Rosh , has filed the above 
G .O . P . to declare her as the Guardian of her husband 
Sri. Rosh , s/ o Arackal Sreedharan , Raj Nivas, Chullickal, 
Kochi a mental patient, in respect of his person and 
property . The case is posted for consideration on 
12 - 2 - 2008 . If anybody is interested in the matter, may 
appear in Court on that day at 11 a .m . 

- Dated this the 9th day of January, 2008 . 


മൂവാറ്റുപുഴ 
12 - 12 - 2007 . 


ജോർജ്ജ് വർഗീസ്, 
അഡ്വക്കേറ്റ്. 


P. V . KOCHUTHRESSIA , 
Advocate for the Petitioner . 


